മ്യൂസിയം മൃഗശാലാവകുപ്പ് 


ലഘദർഘാസ് പരസ്യം 


നമ്പർ എം . ഇസഡ്. ( ഇ ) - 1271/ 2009 . 


2009 മാർച്ച് 20. 


തിരുവനന്തപുരം മ്യൂസിയം മൃഗശാലയും വകുപ്പിലെ കുട്ടികളുടെ പാർക്കിനോട് ചേർന്നുള്ള മിനി അമ്യൂസ്മെന്റ് പാർക്ക് 
1- 5 - 2009 മുതൽ 30 - 4 - 2011 വരെ താഴെ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി മേലാദായത്തിന് പ്രവർത്തിപ്പിക്കുന്നതിന് ഈ 
മേഖലയുമായി ബന്ധപ്പെട്ട പരിചയസമ്പന്നരായ കരാറുകാരുടെ സീലുവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . അമ്യൂസ്മെന്റ് 
പാർക്കിൽ നിലവിലുള്ള ഉപകരണങ്ങളുടെ പട്ടിക ചുവടെ കൊടുക്കുന്നു. 


കളി ഉപകരണങ്ങളുടെ പേര് 


എണ്ണം 


കമ 
നമ്പർ 


ടിക്കറ്റിന്റെ നിലവിലുള്ള 

നിരക്ക് 


മെറിഗോ റൗണ്ട് 


3. 00 


ബേബി ട്രെയിൻ 


3 . 00 


ഹോഴ്സ് റൈഡ് 


2 . 00 


ക്യാറ്റ് റൈഡ് 


2 . 00 


നിബന്ധനകൾ 


- 1. മേൽ വിവരിച്ച ഉപകരണങ്ങളിൽ ഏതെങ്കിലും കേടായിട്ടുണ്ടെങ്കിൽ ആയത് കോൺട്രാക്ടറുടെ ചെലവിൽ പ്രവർത്തന 

ക്ഷമമാക്കേണ്ടതാണ്. 


അമ്യൂസ്മെന്റ് പാർക്കിനുവേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ചാർജ്ജ് കോൺട്രാക്ടർ അടയ്ക്കേണ്ടതാണ്. 


ഉപകരണങ്ങൾക്ക് അപ്പോഴപ്പോൾ ഉണ്ടാകുന്ന അറ്റകുറ്റപ്പണികൾ കോൺട്രാക്ടറുടെ ചെലവിൽ ചെയ്യേണ്ടതാണ്. 


ടിക്കറ്റ് നിരക്ക് കാലാകാലങ്ങളിൽ വകുപ്പ് നിശ്ചയിക്കുന്നതും പരസ്യപ്പെടുത്തുന്നതുമായിരിക്കും. 


പാർക്കിന്റെ പ്രവർത്തന സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണിവരെയായിരിക്കും. 


- അമ്യൂസ്മെന്റ് പാർക്കിലെ കഷ്ടനഷ്ടങ്ങൾക്ക് കോൺട്രാക്ടർ ബാദ്ധ്യസ്ഥനായിരിക്കും. 


ദർഘാസുകൾ മ്യൂസിയം മൃഗശാലാവകുപ്പ്, തിരുവനന്തപുരം, പിൻ- 695 033 എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. ടെണ്ടർ 
ഫോമുകൾ 18 - 4 - 2009 മുതൽ 25 - 4- 2009 - ന് വൈകുന്നേരം 3.30 മണി വരെ ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. ദർഘാസുകൾ 
സ്വീകരിക്കുന്ന അവസാന തീയതി 28- 4-2009- ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെയാണ്. അന്നേ ദിവസം 3.30- ന് ദർഘാസുകൾ സമർപ്പി 
ച്ചവരുടെയോ അവർ ചുമതലപ്പെടുത്തിയവരുടെയോ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 


- ടെണ്ടർഫോറം ആവശ്യമുള്ളവർ ഡയറക്ടർ, മ്യൂസിയം മൃഗശാലയും വകുപ്പിന്റെ പേരിൽ അപേക്ഷ നൽകേണ്ടതും 
ഫോറത്തിന്റെ വിലയായ 400 രൂപയും വാറ്റും ഡ്യൂപ്ലിക്കേറ്റിന് 200 രൂപയും വാറ്റും ഒടുക്കേണ്ടതുമാണ്. ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 
20 % വരുന്ന തുകയ്ക്ക് സമാനമായ സോൾവൻസി സർട്ടിഫിക്കറ്റ് ടെണ്ടറിനോടൊപ്പം വയ്ക്കേണ്ടതാണ്. ടെണ്ടർ ഫോറങ്ങൾ 

കൈമാറാവുന്നതല്ല . കൂടാതെ ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 1 % നിരതദ്രവ്യമായി ഡയറക്ടർ, മ്യൂസിയം ആന്റ് സൂ എന്ന പേരിൽ 
മാറാവുന്ന ഡി. ഡി. യും ടെണ്ടർ ഫോറത്തിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ 
മ്യൂസിയം മൃഗശാലയും വകുപ്പിന്റെ ഓഫീസിൽനിന്നും പ്രവർത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് അറിയാവുന്നതാണ്. ടെണ്ട 
റിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം മ്യൂസിയം മൃഗശാലാ ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 


മ്യൂസിയം മൃഗശാലാ ഡയറക്ടറുടെ 
കാര്യാലയം, 
തിരുവനന്തപുരം. 


(ഒപ്പ്) 
ഡയറക്ടർ. 


